കേരള സർക്കാർ 
Government of Kerala 

2014 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No . KL / TV ( N )/634/2012 -14 


GOV 


കയ 


രള സർ 


SRNMEN 


ാർ 


ERALA 


NT OF 


tl of Kk doy 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 


2014 ഏപ്രിൽ 1 
| 1st April 2014 

1189 മീനം 18 
18th Meenam 1189 


നമ്പർ 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


1936 ചൈതം 11 
11th Chaithra 1936 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


- ആക്ഷേപങ്ങൾക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 
നമ്പർ ജെ - 4987 / 01 ( 1). 

- 2014 മാർച്ച് 3. 
തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പാലം വില്ലേജ്, റീ. സ . 
117 / 2 - ൽ ബ്ലോക്ക് 3 ( പഴയ റീ . സ . 304/ 3 ) ൽപ്പെട്ട 0.0620 ഹെക്ടർ 
നി. കെ . ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി 
രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . ഇലവും മൂട്ടിൽ 
ചാക്കോ വർഗ്ഗീസ്, ഭാര്യ സൂസമ്മ വർഗ്ഗീസ് നേതാജി റോഡ് 
തേഞ്ഞിപ്പലം പി. ഒ. എന്നിവർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് 
. ടി 
ഭൂമി അപേക്ഷകന്റെ പേരിൽ എം . എൽ. ആർ. ആക്റ്റ് പ്രകാരം 
പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് 
ഈ നോട്ടീസ് പര സ്യ പ്പെടു ത്തിയ തീയതി മുതൽ 60 
ദിവസത്തിനകം തിരൂർ ആർ. ഡി . ഒ . മുമ്പാകെ രേഖാമൂലം 
എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 

( ഒപ്പ്) 
തിരൂർ. 

റവന്യൂ ഡിവിഷണൽഓഫീസർ. 


